24th DEC. 20191 


COMMISSIONERATE OF LAND REVENUE 


11667 


LA Notifications and Declarations 


ERNAKULAM DISTRICT 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ എ3- 248 / 2019 . 


2019 നവംബർ 18. 


- താഴെപ്പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ സർവ്വേ 
നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപ്പറയുന്ന വില്ലേജിലെ സർവ്വേ പ്രവർത്തനങ്ങൾ വേഗം തന്നെ 
ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തിതിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും, 1961- ലെ കേരള 
സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6(1) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു ; താഴെപ്പറയുന്ന ഭൂമിയുടെ 
ഉള്ളിലോ അഥവാ അവയോട് ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന 
ഏതൊരാളെയും നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വേയറുടെ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ 
കാണിച്ചുക്കൊടു ക്കു ന്ന തിനും അതിനോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ നൽകു ന്ന തിനും വേണ്ടി ആ വ ശ്യ പ്പെടു മ്പോൾ 
ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു ; 

| പ്രസ്തുത ആക്ടിലെ 6 ( 2 ) എന്ന വകുപ്പുപ്രകാരം ഈ പരസ്യം താഴെ പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്; 

പ്രസ്തുത ആക്ടിലെ 6 (3 ) എന്ന വകുപ്പുപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും 
( എ ) സർ വ്വ ചെയ്യു ന്ന തിനു വേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല 

മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 
ദിവ സ ത്തി നകം മുറിച്ചുകള യു കയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതി രു കളോ മറ്റ് ലൈനു കളോ 

വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടിപിടിക്കു ന്ന വ രെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് അതാത് സമയം ആവ ശ്യ മാ യേ ക്കാ വുന്ന 

സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണമെന്നും മറ്റുപകാരത്തിൽ പ്രസ്തുത ആക്സാ അതുപ്രകാര 

മുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് നൽകണമെന്നും 

ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെ യു ള്ള ഖണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്നതിൽ 
ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്ടിലും അതു 
പ കാരം ഉണ്ടാക്കി യിട്ടുള്ള ചട്ട ങ്ങ ളിലും വ്യവസ്ഥ ചെയ്തിട്ടു ള്ള തു പോ ലെ വീഴ്ച വരു ത്തി യിട്ടുള്ളവ രിൽനിന്നും 
വസൂലാക്കുന്നതുമാണ്. 


ഭൂമിയുടെ വിവരങ്ങൾ 


താലൂക്ക് 


വില്ലേജ് 


ബ്ലോക്ക് & 
സർവ്വേ നമ്പർ 


വിസ്തീർണ്ണം 
( ആറിൽ) 


- (1) 


- (2 ) 


കണയന്നൂർ 


കടമക്കുടി 


28. 7 


ബ്ലോക്ക് നമ്പർ 1 
296/ 4 Pt, 296 / 8, 296 /9 


കണയന്നൂർ 


കടമക്കുടി 


34. 53 


ബ്ലോക്ക് നമ്പർ 1 
485 / 1 Pt, 485 / 3 , 485 / 5 Pt, 
485 / 6 Pt 


കണയന്നൂർ 


കടമക്കുടി 


32 .20 


ബ്ലോക്ക് നമ്പർ 1 
398 / 12 Pt, 398 / 13 Pt, 
399/ 3 Pt 


കണയന്നൂർ 


കടമക്കുടി 


12 .25 


ബ്ലോക്ക് നമ്പർ 1 
181 /4 Pt, 181/ 6 Pt, 
181/10 Pt, 181/11 


കണയന്നൂർ 


കടമക്കുടി 


5. 96 


ബ്ലോക്ക് നമ്പർ 1 
574 / 2 Pt, 575 / 5 Pt 


Gaz. No . 51/ 2013 /DTP ( CLP) . 


317 


1248 DEC . 2019 ] 


COMMISSIONERATE OF LAND REVENUE 


- (1) 


( 2 ) 


- ( 3) 


കണയന്നൂർ 


കടമക്കുടി 


5 . 50 


ബ്ലോക്ക് നമ്പർ 1 
91/ 9 Pt, 91/ 10 


കണയന്നൂർ 


പൂണിത്തുറ 


1277 / 1 Pt, 1277/ 2 Pt 


01. 98 


കണയന്നൂർ 


ചേരാനെല്ലൂർ 


9 . 36 


ബ്ലോക്ക് നമ്പർ 4 
232 /1 Pt, 232/ 3 Pt, 
232/ 12 Pt, 233 /1 Pt 


കണയന്നൂർ 


മുളവുകാട് 


5 . 96 


ബ്ലോക്ക് നമ്പർ 3 
299/7 Pt , 299/9 Pt, 
299/ 10 Pt 


കണയന്നൂർ 


നടമ 


8 . 23 


ബ്ലോക്ക് നമ്പർ 20 
47 Pt, 73 


കണയന്നൂർ 


കാക്കനാട് 


15 . 25 


ബ്ലോക്ക് നമ്പർ 9 
540 / 4 Pt, 540 / 5 Pt, 
541/1 Pt, 541/ 2 Pt 


പറവൂർ 


വരാപ്പുഴ 


307 / 3 Pt 


21. 31 


പറവൂർ 


വരാപ്പുഴ 


330 / 8 Pt 


7 . 65 . 


കൊച്ചി 


രാമേശ്വരം 


577/ 2 , 1166 Pt 


6. 07 


കൊച്ചി 


എളംക്കുന്നപ്പുഴ 


12 . 84 


ബ്ലോക്ക് നമ്പർ 9 
232 /1 Pt, 232/ 4 


ആകെ 


201 .79 


സ്പെഷ്യൽ തഹശീൽദാരുടെ കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ (എൽ. എ .) നമ്പർ 2 

കൊച്ചി മെട്രോ റെയിൽ പ്രോജക്ട് 


KANNUR DISTRICT 


NOTICE 


UNDER SECTION 9 ( 2) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 


Ref. A . 596/ 2005. 


20th November 2019 . 


The subjoined statement is an extract from the survey field register giving particulars of lands registered 
and surveyed in the name of concerned . Appeal, if any , against the survey should be presented within one month from 
the date of service of this notice to the Officers in charge of the survey whose quarters are at Thalassery . 


Field maps may be obtained on application and payment of the fees prescribed from time to time. 
Name of acquisition — Land Acquired for widening of Thalassery -Valavupara Road for KSTP. 


Award No. — 17 /08 dt: 6 - 2-2008 & Direct Purchase. 


- 318 


24th Dec . 2019 ] 


COMMISSIONERATE OF LAND REVENUE 


11669 


SCHEDULE 


District — Kannur . 


Taluk — Thalassery . 
Desom — Ponniam . 


Village — Kadirur. 
Block No . — 117. 


As per Revenue Account 


As now surveyed 


Sub Division 


Survey field 


Sub Division 


Remarks 


Survey 
field No. 


Area in 
Hectare 


No. 


No. 


No. 


Area in 
Hectare 

(6) 


(1) 


(3) 


(4) 


(5) 


0 .1659 


0. 1656 


Patta Land 


0 .0003 


PWD , KSTP 


0 . 1133 


0. 1094 


Patta land 


0 .0039 


PWD , KSTP 


0 . 0527 


0.0521 


Porampoke 


0.0006 


PWD , KSTP 


0 . 2873 


0 .2841 


Patta Land 


0 .0032 


0 .0190 


1 12 


0 .0099 


PWD , KSTP 
Patta Land 
PWD , KSTP 


19 


0 .0091 


0 . 0081 


1 H 


0 .0056 


Patta Land 


0 .0025 


PWD KSTP 


0 .3197 


0.3107 


Patta Land 


0.0090 


PWD , KSTP 


0 . 1700 


0 . 1473 


Patta Land 


0 .0227 


PWD , KSTP 


0.0850 


0 .0556 


Patta Land 


0 .0294 


PWD , KSTP 


0 .0777 


0.0704 


Patta Land 


0 .0073 


PWD , KSTP 


0 . 0255 


0 .0126 


PWD ( Irigation ) 

PWD , KSTP 


0 .0129 


Office of the Special Tahsildar, 
Thalassery . 


( Sd .) 
Special Tahsildar L . A . ( K . S. T. P.). 

Thalassery . 


319 


